Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


K 


E 


കേര 
GOVERNM 


L 


- 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


13th December 2011 

2011 ഡിസംബർ 13 
22nd Agrahayana 1933 
1933 അഗ്രഹായനം 22 


| 40 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കൊച്ചിൻ ദേവസ്വം ബോർഡ്, തൃശ്ശൂർ 


t 


നോട്ടിഫിക്കേഷൻ 


നമ്പർ എം . 1653 / 08. 

2008 ജൂ ലൈ 23. 
തിരുവിതാംകൂർ- കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ (അമെന്റ് മെന്റ്) ആക്ട് 2007 122 -ാം വകുപ്പ് 2 ( ഇ ) ഉപവകുപ്പ് 
പ്രകാരം നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് 2003 ഡിസംബർ 11 -ാം തീയതിയിലെ 
ഗസറ്റ് വിജ്ഞാപനം വഴി പ്രസിദ്ധപ്പെടുത്തിയ എൽ. ഡി. സി . ദേവസ്വം അസിസ്റ്റന്റ് ആയി നിയമിക്കുന്നതിനുള്ള ചട്ടങ്ങളിൽ 1-o 5- 0 
താഴെ പറയുന്ന രീതിയിൽ ഭേദഗതി വരുത്താൻ നിശ്ചയിച്ചിരിക്കുന്നു . 

1 -ാം ചട്ടം താഴെ പറയുന്ന രീതിയിൽ മാറ്റിയിരിക്കുന്നു. 

(1) കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന എസ്. എസ്. എൽ. സി. പാസ്സായ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിൽ 
തങ്ങളുടെ പ്രാബേഷൻ തൃപ്തികരമായി പൂർത്തിയായവരെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്നതാണ്. ദിവസ വേതനത്തിൽ ജോലി 
ചെയ്യുന്ന ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 


- (2 ) 5 -ാം ചട്ടം എടുത്തുകളഞ്ഞിരിക്കുന്നു . 


ഓഫീസ് ഓഫ് ദി 
കൊച്ചിൻ ദേവസ്വം ബോർഡ്, തൃശ്ശൂർ. 


പി . രമണി, 
സെക്രട്ടറി. 


